Government of Kerala 
കേരള സർക്കാർ 

2010 


| Reg . No . രജി. നമ്പർ 
KL / TV ( N )/12/ 2009 - 2011 


1 


L 


RNMENT 


: 


e 


9 


14 : 


( 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No. 


Vol. LV 
വാല്യം 55 | 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


23rd February 2010 
2010 ഫെബ്രുവരി 23 
4th Phalguna 1931 
1931 ഫാൽഗുനം 4 


നമ്പർ 


PART III 
Labour Department 


NOTICES 

(1) 
No. WCA- 266 / 2008. 

| 13th January 2010. 
- Whereas M/ s . Harshini, Telesystems , 304 
Secundarabad has deposited with this Court a sum of 
Rs. 2 ,92 , 786 (Rupees Two lakhs ninety two thousand 
seven hundred and eightysix only ) as compensation to 
be distributed to the dependents of the deceased 
Sri Sarath who met with a fatal accident while employed 
under M / s . Harshini, Telesystems and whereas it is 
reported that, 
Sl. Name and address 

Relationship 
No. 

with deceased person 


prescribed time the entire amount of compensation will be 
disbursed to the persons mentioned above. Claims 
preferred thereafter will not be considered . 

-- സെക്കന്തരാബാദിലുള്ള മെസ്സേഴ്സ് ഹർഷിനി ടെലി 
സിസ്റ്റംസിന്റെ കീഴിൽ ജോലിനോക്കിവരവെ അപകടമുണ്ടായി 
മരണമടഞ്ഞ ശ്രീ . ശരത്തിന്റെ ആശ്രിതർക്ക് വർക്ക് മെൻസ് 
കോമ്പൻസേഷൻ നൽകുന്നതിനായി 2,92,786 രൂപ (രണ്ടു ലക്ഷത്തി 
തൊണ്ണൂറ്റിരണ്ടായിരത്തിഎഴുന്നൂറ്റിഎൺപത്തിയാറ് രൂപ മാത്രം) 
ഈ ഓഫീസിൽ കെട്ടി വച്ചിരിക്കു ന്നു . അ ന്വേ ഷ ണം 
നടത്തിയതിൽ ടിയാന്റെആശ്രിതരായി 


കമ 


പേരും മേൽവിലാസവും 


- മരിച്ചയാളുമായുളള 

ബന്ധം 


നമ്പർ 


1 Smt. Usha , K . 

Mother 
Rajeesh Bhavan , 
| Areeplachi P . 0 ., 

Karavaloor 
2 Kumari Sharanya, S . do. Unmarried 

Sister 
are his only dependents as defined under Section 2 ( 1) ( d ) 
of the Workmen s Compensation Act. Any others who 
claim to be such dependents should within 15 days of 
the publication of this notice in the Kerala Government 
Gazette prefer their claim in writing before me and prove 
the same. If no such claims are received within the 


- 1 ശ്രീമതി കെ . ഉഷ , 

മാതാവ് 
രജീഷ്ഭവൻ, 
അരീപ്ലാച്ചി പി . ഒ., 

- കരവാളൂർ 
- 2 കുമാരി ശരണ്യ, എസ്. ടി അവിവാഹിതയായ 

സഹോദരി 
- എന്നിവർ മാത്രമേ ഉളളുവെന്ന്റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു. 
ടിയാന്റെ ആശിത രായി മേൽ വിവ രിച്ച നിർ വ 
ചനത്തിൽ ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലുമുണ്ടെങ്കിൽ 
ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി15 
ദിവസത്തിനകം ഈ ഓഫീസിൽ രേഖാമൂലം ഹാജരായി 
തെളിയിക്കേണ്ടതും അവധി കഴിഞ്ഞുള്ളഹർജികൾ പരിഗണിക്ക 
പ്പെടുന്നതല്ലാത്തതുമാകുന്നു . 


23rd FEB. 2010] 


LABOUR DEPARTMENT 


- ( 2) 
No . WCA -1700/2009 . 

22nd January 2010. 
- Whereas the Executive Engineer, Electrical Division , K . 
S . E . B ., Karunagappally has deposited with this Court a 
sum of Rs. 3 , 91 , 780 (Rupees Three lakh ninety one 
thousand seven hundred and eighty only ) as compensation 
to be distributed to the dependents of the deceased 
Sri Vijay, G . who met with a fatal accident while employed 
under the K . S . E . B . and whereas it is reported that, 


( 3 ) 
- No. WCA - 1961 /2009. 

22nd January 2010 . 
- Whereas the Executive Engineer, Electrical Division, 

K . S . E . B ., Karunagappally has deposited with this Court 
a sum of Rs . 3 ,53 , 580 (Rupees Three lakh fiftythree 
thousand five hundred and eighty only ) as compensation 
to be distributed to the dependents of the deceased 
Sri C . Rajendran who met with a fatal accident while 
employed under the K .S .E . B . and whereas it is reported that, 


Sl . 
No. 


Name and address 


Relationship 
with deceased person 

Mother 


SI. 
No . 


Name and address 


Relationship 
with deceased person 


Mother 


| 1 Smt. Meenakshi Amma, 

Valiyapayikkattu , 
Punnakkulam, 
Puthiyakavu , 

Karunagappally 
2 Smt. Sreekala , S. 
3 Kumari Anjana 
4 Kumari Niranjana 


Wife 


do . 


Wife 
Minor Daughter 


1 Smt. Janaki, 

Vilayil, 
Ayanivelikulangara , 

Karunagappally 
2 Smt. Kunjulekshmi 

Vishnu Bhavanam, 
Maruthoorkulangara South , 

Karunagappally 
3 Master Vishnuraj do . 
4 Master Vidhuraj 

do. 


do . 


- 


99 


Minor Son 


are his only dependents as defined under Section 2 ( 1) (d ) 
of the Workmen s Compensation Act. Any others who 
claim to be such dependents should within 15 days of 
the publication of this notice in the Kerala Government 
Gazette prefer their claim in writing before me and prove 
the same. If no such claims are received within the 
prescribed time the entire amount of compensation will be 
disbursed to the persons mentioned above . Claims 
preferred thereafter will not be considered . 


are his only dependents as defined under Section 2 (1) (d ) 
of the Workmen s Compensation Act. Any others who 
claim to be such dependents should within 15 days of 
publication of this notice in the Kerala Government Gazette 
prefer their claim in writing before me and prove the same. 
If no such claims are received within the prescribed time 
the entire amount of compensation will be disbursed to the 
persons mentioned above . Claims preferred thereafter will 
not be considered. 

- കേരള സംസ്ഥാന വിദ്യുച്ഛക്തി ബോർഡിന്റെ അധികാര 
പരിധിയിലുള്ള കരുനാഗപ്പള്ളി ഇലക്ട്രിക്കൽ ഡിവിഷന്റെ 
കീഴിൽ ജോലിനോക്കിവരവെ അപകടമുണ്ടായി മരണമടഞ്ഞ 
ശീ . സി . രാജേനന്ദന്റെ ആശിതർക്ക് വർക്ക് മെൻ സ് 
കോമ്പൻസേഷൻ നൽകുന്നതിനായി 3,53, 580 രൂപ ( മൂന്നു 
ലക്ഷത്തിഅൻപത്തിമൂവായിരത്തിഅഞ്ഞൂറ്റിഎൺപത് രൂപ 
മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു . അന്വേഷണം 
നടത്തിയതിൽ ടിയാന്റെആശ്രിതരായി 


ക്രമ 
നമ്പർ 


- കേരള സംസ്ഥാന വിദ്യുച്ഛക്തി ബോർഡിന്റെ അധികാര 
പരിധിയിലുള്ള കരുനാഗപ്പള്ളി ഇലക്ട്രിക്കൽ ഡിവിഷന്റെ 
കീഴിൽ ജോലി നോക്കിവരവെ അപകടമുണ്ടായി മരണമടഞ്ഞ 
ശ്രീ . വിജയ്-യുടെആശ്രിതർക്ക് വർക്ക്മെൻസ് കോമ്പൻസേഷൻ 
നൽകുന്നതിനായി 3,91,780 രൂപ (മൂന്നു ലക്ഷത്തി തൊണ്ണൂറ്റി 
ഒന്നാ യിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ മാത്രം) ഈ 
ഓഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു . അന്വേഷണം നടത്തിയതിൽ 
ടിയാന്റെആശ്രിതരായി 
കമ 

മരിച്ചയാളുമായുളള 
പേരും മേൽവിലാസവും 
നമ്പർ 

ബന്ധം 
- 1 ശ്രീമതി മീനാക്ഷിയമ്മ, 

മാതാവ് 
വലിയപായിക്കാട്ട്,പുന്നക്കുളം, 
പുതിയകാവ്, 

കരുനാഗപ്പള്ളി 
2 ശ്രീമതി ശ്രീകല 

ഭാര്യ 
കുമാരിഅങ്ങന 

പ്രായപൂർത്തിയാകാത്ത 

മകൾ 
- 4 കുമാരി നിരഞ്ജന 
എന്നിവർ മാത്രമേഉള്ളുവെന്ന്റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു. ടിയാന്റെ 
ആശിത രായി മേൽ വിവ രിച്ച് നിർ വ്വ ച ന ത്തിൽ 
ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലുമുണ്ടെങ്കിൽ ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി15 ദിവസത്തിനകം 
ഈ ഓഫീസിൽ രേഖാമൂലം ഹാജരായി തെളിയിക്കേണ്ടതും അവ 
ധി ക ഴി ഞ്ഞു ളള ഹർജികൾ പരി ഗ ണിക്ക പ്പെടു ന്ന ത ല്ലാ 
ത്തതുമാകുന്നു. 


പേരം മേൽവിലാസവം മരിച്ചയാളുമായുള 

- ബന്ധം 


1 ശ്രീമതി ജാനകി, 

മാതാവ് 
വിളയിൽ, 
അയണിവേലിക്കുളങ്ങര, 

കരുനാഗപ്പള്ളി 
2 ശ്രീമതികുഞ്ഞുലക്ഷ്മി, 

ഭാര്യ 
വിഷ്ണു ഭവനം, 
മരുതൂർക്കുളങ്ങര തെക്ക്, 

കരുനാഗപ്പള്ളി 
3 മാസ്റ്റർ വിഷ്ണുരാജ് ടി പ്രായപൂർത്തിയാകാത്തെ 

മകൻ 
4 മാസ്റ്റർ വിധുരാജ് ടി 

- ,, 


23rd FEB . 2010 ] 


LABOUR DEPARTMENT 


നോട്ടീസ് 


(1) 


എന്നിവർ മാത്രമേ ഉള്ളൂവെന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 
ടിയാന്റെ ആശ്രിതരായി മേൽ വിവരിച്ച നിർവ്വചനത്തിൽ 
ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലുമുണ്ടെങ്കിൽ ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി15 ദിവസത്തിനകം 
ഈ ഓഫീസിൽ രേഖാമൂലം ഹാജരായി തെളിയിക്കേണ്ടതും 
അവധി കഴിഞ്ഞുള്ള ഹർജികൾ പരിഗണിക്കപ്പെടുന്നതല്ലാ 
ത്തതുമാകുന്നു . 


Office of the Regional Joint 

| (Sd.) 
Labour Commissioner, Commissioner for Workmen s 
Kollam . 

- Compensation. 


നമ്പർ ഡി . 3745 / 2009. 

2010 ജനുവരി 19 . 
കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമബോർഡിന്റെ കോഴിക്കോട് 
ലോക്കൽ കമ്മിറ്റിയുടെ കീഴിൽ ജോലി നോക്കിവരവെ മാരകമായി 
അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . ബീരാൻ കോയ , നാണിയാട്ട് 
ഹൗസ്, കോടമ്പുഴ, ഫറൂക്ക് കോളേജ്എന്നയാളുടെ ആശ്രിതർക്ക് 
തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 5,10,165 രൂപ (അഞ്ച് 
ലക്ഷത്തിപതിനായിരത്തി ഒരുന്നൂറ്റിഅറുപത്തിയഞ്ച്രൂപ മാത്രം) 
ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ളനഷ്ട 
പരിഹാര ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ്അനുസരിച്ച് നിർവ്വചിച്ച 
പ്രകാരം ടിയാന്റെ ആശിതരായി കോഴിക്കോട് ജില്ല, ഫറൂക്ക് 
കോളേജ് പി. ഒ., കോടമ്പുഴ, നാണിയാട്ട് ഹൗസ്, ( 1) ശ്രീമതി. 
സക്കീന , കെ . പി . (ഭാര്യ ), (2 ) കുമാരി ഫാത്തിമ ഫബീന ( മൈന 
റായ മകൾ), (3) മാസ്റ്റർ ഫഹദ്( മൈനറായ മകൻ), ( 4) ശ്രീമതി 
പാത്തു (മാതാവ്) എന്നിവർ മാത്രമേയുള്ളൂവെന്ന്റിപ്പോർട്ട് 
ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ളആശ്രിതരാണെന്ന്അവകാശ 
പ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം 
ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
15 ദിവസത്തിനകംഎന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും 
ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം 
യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക 
മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്ന 
താണ്. അതിനു ശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ 
പരിഗണിക്കുന്നതല്ല. 


നോട്ടീസ് 


നമ്പർ എ - 505/ 2009. 


2010 ജനുവരി 27. 


മാനേജർ, മാട്ടുപ്പെട്ടി എസ്റ്റേറ്റ്, ചൊക്ക നാട്, സൗത്ത് 
ഡിവിഷൻ, മൂന്നാർ, ഇടുക്കിയുടെ കീഴിൽ ജോലി നോക്കിവരവെ 
മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീമതി റാണി, 
പി. എഫ്. നമ്പർ 7798, സൗത്ത് ഡിവിഷൻ, മാട്ടുപ്പെട്ടിഎസ്റ്റേറ്റ്, 
മൂന്നാറിന്റെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ട പരിഹാരം 
നൽകുന്നതിനായി 2,59,446 രൂപ (രണ്ടുലക്ഷത്തിഅൻപത്തൊമ്പ 
തിനായിരത്തിനാന്നൂറ്റി നാൽപ്പത്തിയാറ് രൂപ മാത്രം) ഈ ഓഫീ 
സിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര 
ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ്അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം 
ടിയാളുടെ ആശിത രായി ( 1) റൂത്ത് ( മകൾ)( 24 ) 
എം -12 /90 അറുമുറി ലയിൻ, ചൊക്കനാട് സൗത്ത് ഡിവിഷൻ, 
മാട്ടുപ്പെട്ടിഎസ്റ്റേറ്റ്, ചൊക്കനാട്, ഇടുക്കി, (2) ശ്രീ. രാജു (ഭർത്താവ്) 
( 47 ), എം - 12 / 90 അറു മുറി ലയിൻ, ചൊക്ക നാട് സൗത്ത് 
ഡിവിഷൻ, മാട്ടുപ്പെട്ടിഎസ്റ്റേറ്റ്, ചൊക്കനാട്, ഇടുക്കി, ( 3) പാപ്പ് 
(മാതാവ്) (63), എം - 12 /90 അറുമുറി ലയിൻ, ചൊക്കനാട് സൗത്ത് 
ഡിവിഷൻ, മാട്ടുപ്പെട്ടിഎസ്റ്റേറ്റ്, ചൊക്കനാട്, ഇടുക്കി, എന്നിവർ 
മാത്രമേഉള്ളൂവെന്നുംറിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്രകാര 
മുള്ളആശ്രിതരാണെന്ന്അവകാശപ്പെടുന്ന മറ്റ്ആരെങ്കിലുമുണ്ട 
ങ്കിൽ അവർക്കുള്ളഅവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുമ്പാകെ 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. 
നിർദ്ദിഷ്ട സമ യ ത്തി നകം യാതൊരു അവകാശവാദവും 
ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനുശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


നമ്പർ ഡി. -3574/ 2009. 

2010 ജനുവരി 21. 
- ശ്രീ . സി. അലവിക്കുട്ടി, സി . എ . കെ . ടെക്സ്റ്റയിൽസ്, തിരൂർ, 
മലപ്പുറത്തിന്റെ കീഴിൽ ജോലി നോക്കിവരവെ മാരകമായി 
അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . കെ . ആർ. രവി, കാഞ്ഞിര 
പറമ്പിൽ, വിജയ്ഭവൻ, ഇരുമ്പനം പി . ഒ . എന്ന യാളുടെ 
ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 
3,51,791 രൂപ (മൂന്നുലക്ഷത്തിഅൻപത്തിഒന്നായിരത്തി എഴുന്നൂറ്റി 
തൊണ്ണൂറ്റിഒന്ന് രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. 
തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 2 (1) ( ഡി ) 
വകുപ്പനുസരിച്ച് നിർവ്വചിച്ചപകാരം ടിയാന്റെ ആശ്രിതരായി 
(1) ശ്രീമതി രമണി രവി, കാഞ്ഞിരപ്പറമ്പിൽ വീട്, പള്ളിത്താഴം, 
മുളന്തുരുത്തി( ഭാര്യ ), ( 2) ശ്രീമതി സരിത പ്രദീപ്, വയമ്പിള്ളിൽ 
വീട്, കണ്ട നാട, ഉദ യം പേ രൂർ പി . ഒ . ( മ ക ൾ ) 
( 3) ശ്രീമതി രതി, കെ . ആർ. നെല്ലിപ്പറമ്പത്ത്, പരിയാരംകര, 
മീമ്പാറ പി. ഒ ., പുത്തൻകുരിശ് എന്നിവർ മാത്രമേഉള്ളുവെന്ന് 
റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ളആശ്രിതരാണെന്ന് 
അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി 
സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ട 
പരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം 
ചെയ്യുന്നതാണ്. അതിനു ശേഷം സമർപ്പിക്കുന്ന അവകാശ 
വാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


- ( ഒപ്പ്) 


ഡെപ്യൂട്ടി ലേബർ 
കമ്മീഷണറുടെ 
ഓഫീസ്, കോട്ടയം. 


( ഒപ്പ്) 
വർക്ക്മെൻസ് കോമ്പൻസേഷൻ 

കമ്മീഷണർ. 


ഡെപ്യൂട്ടി ലേബർ കമ്മീഷണറുടെ വർക്ക്മെൻസ് 
ഓഫീസ്, എറണാകുളം, കോമ്പൻസേഷൻ കമ്മീഷണർ ആന്റ് 
കാക്കനാട്, കൊച്ചി. 

ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ. 


